Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No , രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


GOVERN 


ാ 


MENT OF 


KERAL 


न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol . LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th March 2010 
| 2010 മാർച്ച് 30 
9th Chaithra 1932 
1932 ചൈതം 9 


നമ്പർ 


PART III 


Education Department 


RE - TENDER EXTENSION NOTICE 
No. D1- 1965/2008 . 

4th March 2010 . 
The tender for installing lightning arrestor at 
Government Engineering College , Sreekrishnapuram , 
Palakkad which was tendered on 16 - 12 -2008 is extended 
as follows . 
| Tender No. - -8/2009 -10 . 

Description — Installation of lightning arrestors. 
| EMD - 1 % of the amount quoted ( only by means of 
DD from a Nationalised Bank ). 
Price of tender form : 

Original - Rs. 300 + 12 .5 % KVAT. 

Duplicate Rs. 150 + 12 .5 % KVAT. 
Last date and time of issue of tenders — 12 -4 -2010 , 
2 p . m . 

Last date and time of receipt of tenders 
12 - 4- 2010, 4 p . m . 

Date and time of opening of tenders 
13 -4- 2010 , 11 a. m . - 

The tender notice of even number dated 16 - 12 - 2008 
stands modified to this extent. 


- ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചി നീ യ റിംഗ് 
കോളേജിലെ കെട്ടിടങ്ങളിൽ മിന്നൽ രക്ഷാചാലകം 
സ്ഥാപിക്കുന്നതിന് 16- 12- 2008 - ന് മേൽ നമ്പർ ദർഘാസ് പരസ്യം 
താഴെ പറയും പ്രകാരം ദീർഘിപ്പിച്ച് വിവരം അറിയിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ 8 /2009 -10. 
വിവരണം - അഞ്ച്മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കുന്നതിന്. 

നിരതദ്രവ്യം ഉദ്ദേശിക്കുന്ന തുകയുടെ ഒരു ശതമാനം 
( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡാറ്റായി മാത്രം). 
ദർഘാസിന്റെ വില : 
-- അസ്സൽ രൂപ 300 + 12.5 % KVAT. 

പകർപ്പ് - രൂപ 150 + 12.5 % KVAT. 
ദർഘാസു കൾ കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും - 12 - 4 - 2010 , 2 മണി. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 12 - 4 - 2010, 4 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
13 - 4 - 2010 , 11 മണി. 

16 - 12 - 2008 - ലെ ഇതേ നമ്പരിലെ ലഘുദർഘാസ് പരസ്യ 
ത്തിലെ മറ്റു വ്യവസ്ഥകൾക്കൊന്നും മാറ്റമില്ല . 
Government Engineering 
College, Sreekrishnapuram , 

( Sd .) 
Palakkad . 

Principal . 


30th MAR . 2010] 


EDUCATION DEPARTMENT 


TENDER NOTICE 


No. A1- 1171 / 2008 . 


| 19th February 2010 . 


Sealed tenders are invited for the renovation of the 
Seminar Hall of Government College, Malappuram for 
Rs. 77 , 000 by using CDC Fund 2008 - 09 . The envelope 
containing the tender should be superscribed “ Tender for 
the renovation of the Seminar Hall by using CDC Fund of 
the Government College , Malappuram during 2008- 09 ” and 
addressed to the Principal, Government College, 
Munduparamba P. O ., Malappuram District, Kerala , 
Pin -676 509. The last date of receipt of tender is at 
1 p . m . on 8 - 4 -2010 . Late tenders will not be accepted at 
any account. The tenders will be opened at 2 .30 p . m . on 
the same day. 


The intending tenderers may make an application to 
the Principal to obtain the requisite tender form , in which 
tender should be submitted . The original tender form duly 
filled only will be accepted . 


Application for the tender form should be 
accompanied by a cash remittance of 
Rs. 450 (Rupees Four Hundred and Fifty only ) ( Including 
VAT). Rate of duplicate tender form is Rs . 225 (Rupees 
Two Hundred and Twentyfive only), which is price fixed 
for a tender form and which is not refundable under any 
circumstances. The tender forms are not transferable . 
Sale of tender forms will be closed at 12 noon on 8 -4 - 2010 . 
Cheques, Drafts and Postal Orders will not be accepted 
towards the cost of tender form and the tender form will 
not be sent by V. P. P. Those who require tender form by 
registered post should sent the cost of tender form 
Rs. 487 ( Rupees Four Hundred and Eightyseven only ) 
including postal charges for registered post by money 
order. Every tender should be accompanied by an 
agreement in the Kerala Stamp Paper worth Rs. 50 . The 
articles should be established within 15 days on receipt of 
the Supply Order in the College at your expenses . 


- മല പ്പുറം ഗവൺമെന്റ് കോളേ ജി ലേക്ക് 2008 - 09 
സാമ്പത്തിക വർഷത്തിലെ സി. ഡി . സി. ഫണ്ടുപയോഗിച്ച് 
സെമിനാർ ഹാൾ മോടിപിടിപ്പിക്കുന്നതിന് ( അടങ്കൽ തുക 
77,000 രൂപ) തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം ചെയ് 
കവറിന് മുകളിൽ “ 2008 - 09 വർഷ ത്തിലെ സി . ഡി . സി . 
ഫണ്ട്- സെമിനാർ ഹാൾ മോടിപിടിപ്പിക്കുന്നതിനുള്ള ദർഘാസ് 
എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, പി . ഒ. 
മുണ്ടുപറമ്പ്, മലപ്പുറം ജില്ല , കേരളം, പിൻ കോഡ് 676 509 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 8 -4 - 2010 - ന് ഉച്ചയ്ക്കുശേഷം 
1 മണിവരെയാകുന്നു . ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക 
ശേഷം 2.30 മണിക്ക് തുറക്കുന്നതുമാണ്. പൂരിപ്പിച്ച് അസ്സൽ 
ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് താഴെ കാണിച്ച 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ദർഘാസ് ഫോറത്തിന്റെ വിലയായ 450 രൂപ (മൂല്യ വർദ്ധിത 
നികുതി ഉൾപ്പെടെ) നൽ കേ ണ്ട താ ണ്. ഡ പ്ലി ക്കേറ്റ് 
ഫോറത്തിന്റെ വില 225 രൂപ. പ്രസ്തുത സംഖ്യ യാതൊരു 
കാര ണ വ ശാലും മടക്കി കൊടു ക്കു ന്ന ത ല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഫോറത്തിന്റെ വിൽപ്പന 8 - 4 - 2010 ഉച്ചയ്ക്കുശേഷം 12 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്കു കൾ, ഡാഫ്റ്റുകൾ എന്നിവ സ്വീക രിക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ വി. പി . പി. ആയും അയയ്ക്കുന്നതല്ല . 

- ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കുവാൻ ഒറിജിനൽ 
ദർഘാസ് ഫോറത്തിന്റെ വില യും രജി സ്റ്റേർഡ് തപാൽ 
ചാർജ്ജുംഉൾപ്പെടെ 487 രൂപ (നാന്നൂറ്റി എൺപത്തിയേഴു രൂപ 
മാത്രം) മണിയോർഡറായി അയക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ കൂടെ 50 രൂപയുടെ കേരള മുദ്രപത്രത്തിൽ കരാർ 
എഴുതി സമർപ്പിക്കേണ്ടതാണ്. ഉപകരണങ്ങളും വസ്തുക്കൾ 
വിതരണ ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ കോളേജിൽ 
സ്വന്തം ചെലവിൽ സ്ഥാപിക്കേണ്ടതാണ്. ഉപകരണങ്ങളുടെ 
വസ്തുക്കളുടെ വില നിരക്കും വിൽപ്പന നികുതിയും മറ്റ് 
ഉപാധികളും ദർഘാസിൽ പ്രത്യേകമായി കാണിക്കേണ്ടതാണ്. 
വില നിലവാരത്തിന് 30 -3 -2011 വരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ കൂടെ നിരതദ്രവ്യമായി വിതരണം 
- ചെയ്യാനുദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിലയുടെ ഒരു ശതമാനം 

നിരക്കിൽ വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത 
-- ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം 
അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, കമ്പനികൾ 
ഒഴിവാക്കിയ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അടക്കം 
ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ നിരതദ്രവ്യ തുക 30 
രൂപയാണ്. മതിയായ നിന്ത്രദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല. 
വിശ ദ വി വ ര ങ്ങൾ ഓഫീസ് പ്രവ്യ ത്തി സ മ യത്ത് നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


The period of firmness of rate quoted will be upto 
30 - 3 -2011. The rates, S . T. and condition of articles should 
clearly be stated separately in respect of each of them . 


The tenders should be accompanied by an EMD 1 % 
(one percent) of the quoted value in the form of Demand 
Draft in favour of the Principal. The minimum EMD 
should be Rs. 30. Tenders without sufficient EMD are 
liable to be rejected . EMD will not carry any interest. 
The firm who are exempted from furnishing EMD should 
be enclosed the attested copy of exemption order. More 
details can be had from the College Office during the 
working days. 


യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


The undersigned will have the right to cancel or 
extend the tender at any time without further notice. 


Government College, 
Malappuram- 676 509 . 


( Sd .) 
Principal. 


